Kerala Gazette No. 19 dated 11th May 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലുർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -2600 2021 . 


2021 ഏപ്രിൽ 8 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , ചക്കുവരയ്ക്കൽ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) ചക്കുവരയ്ക്കൽ വില്ലേജിൽ തലച്ചിറ മുറിയിൽ തോട്ടിൻകര പുത്തൻ വീട്ടിൽ ശ്രീ . അജയകുമാർ സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 8-3-2021 - ലെ എഫ് . - 18518 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് , സർവെ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫി 
ക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 

വില 
( ആർ ഒന്നിന് 


കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ 


378/2 


Govt . Property 


Residential 


X 12,000 


ശ്രീ . അജയകുമാർ 
തോട്ടുംകര പുത്തൻ വീട് , 
തലച്ചിറ , ചക്കുവരയ്ക്കൽ 


Plot with 


Panchayath 
Road access 


( 2 ) 


നമ്പർ എഫ് -2752 2021 . 


2021 ഏപിൽ 8 . 


വിഷയം : -ഭൂമിയുടെ ന്യായ വില- പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , മെലം വില്ലേജ് , അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) 


മൈലം വില്ലേജിൽ പള്ളിക്കൽ മുറിയിൽ ദേവിശ്രീ വീട്ടിൽ ശ്രീ . മഹേന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 16-3-2021 -ാം തീയതിയിലെ എഫ്.1-3541 / 21 -ാം നമ്പർ റിപ്പോർട്ട് . 


369 


2 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


പുനർ 
നിർണ്ണയിച്ച 


അപേക്ഷകന്റെ പേരും 


താലുക്ക് 


വില്ലേജ് , 

സർവ്വ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ 
നമ്പർ നമ്പർ 

ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 
നിർണ്ണയിച്ച് 
ക്ലാസിഫി 
ക്കേഷൻ 


മേൽവിലാസവും 


വില 


( ആർ ഒന്നിന് 


ശ്രീ മഹേന്ദ്രൻപിള്ള , 


കൊട്ടാരക്കരെ 


മലം 14 


424 / 2-2 


Govt.Property 


Residential 3 30,000 


ദേവിശ്രീ , 


Plot with 


പള്ളിക്കൽ , 


Panchayath 


മലം 


Road Access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ , 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act , 1950 read with Rule 4 of the Kerala Stamp ( Fixation of Value of Land ) Rules , 1995 . 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1 ) thereof . 


( 1 ) 


No. N - 5128 / 2019 . 


22nd March 2021 . 


SCHEDULE 


District_ - Ernakulam . 

- . 


Taluk - Kanayannur . . 


Village — Thrikkakkara North . . 


SI . 


Sy . 


Sub 


Re - Survey 


Nainie & 


Classi 


Fair 


No. No. 


Div . . 


Block 


Re - Survey Re - Survey Municipality / Name 
No. Sub Division Panchayath of Local 

Corporation Body 


No. of 


Value 


No. 


Ward 


fication 
by use 

₹ 


per Are 


₹ 


7411 


5 


345 


20 


Municipality 


Kalama 


: 


( A ) 


ssery 


Njalakam Residential 5,25,000 
4 

plot with 
Cor./Muni . 

. 


Panchayath 


road access 


370 


3 


( 2 ) 


No. N - 4318 / 2020 . 


15th April 2021 . 


SCHEDULE 


District --- Ernakulam . . 


Taluk Kochi . 


Village - Puthuvype . . 


SI . 


Sy . 


Sub 


Name & 


Fair 


Re - Survey 

Block 


No. 


No. 


Div . 


Re - Survey Re - Survey Municipality / Name 
No. Sub Division Panchayath of Local 

Corporation Body 


Value 


No. of 
Ward 


Classi 
fication 
by use 

₹ 


No. 


per Are 


₹ 


9 


530 


21 


Panchayath 


20 


Elankunna 

puzha 


Residential 2,00,000 
plot without 

Vehicular 


access 


( Sd . ) 


Revenue Divisional Office , 
Fort Kochi . 

. 


Sub Collector 


മുവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : എ . പി . കിരൺ 


( 1 ) 


നമ്പർ എ 83047320 കെ.ഡിസ് . 


2021 മാർച്ച് 8 . 


വിഷയം : -ന്യായ വില പുനർനിർണ്ണയം - ശ്രീമതി . സീന രാജൻ , കാർത്തിക ഹൗസ് മുവാറ്റുപുഴ എന്ന യാളുടെ 

അപേക്ഷ സംബന്ധിച്ച് . 


സൂചന :-( 1 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-546741 18 -ാം നമ്പർ പരിപ്രതം . 


( 2 ) മുവാറ്റുപുഴ തഹശീൽദാർ ( ഭൂരേഖ ) യുടെ 26-5-2020 ലെ എ2-2099 / 20 നമ്പർ റിപ്പോർട്ട് . 


മുവാറ്റുപുഴ താലൂക്ക് , മാറാടി വില്ലേജ് , സർവ്വേ 386 / 4A- ൽ പ്പെട്ട 4.23 ആർ വസ്തുവിന്റെ ന്യായവില പുനർ നിർണ്ണയിച്ചു 
കിട്ടുന്നതിനായി ശ്രീമതി . സീന രാജൻ , കാർത്തിക ഹൗസ് , മുവാറ്റുപുഴ എന്നവർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 


അപേക്ഷാവസ്തു BTR പ്രകാരം പുരയിടമാണ് . ന്യായവില രജിസ്റ്റർ പേജ് 531 ക്രമനമ്പർ 7964 - ൽ ആർ ഒന്നിന് ? 12,00,000 
ടി സ്ഥലത്തിന് ന്യായവില നിശ്ചയിക്കപ്പെട്ട് " Commercially important plot " എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് . സർവ്വ 
386 { 5-1 , 386 86A എന്നീ വസ്തുക്കളെ അപേക്ഷാ വസ്തുവിന്റെ ന്യായവില പുനർ നിർണ്ണയിക്കുന്നതിന് സമാന വസ്തുവായി 
കണ ക്കാക്കി ആർ ഒന്നിന് ? 5,00,000 നിരക്കിൽ " Residential plot with Cor./Mun./Pan . Road access " ഗണ ത്തിൽ 
ഉൾപ്പെടുത്തി പുനർ നിർണ്ണയിക്കാവുന്നതായും സൂചന ( 2 ) പ്രകാരം മുവാറ്റുപുഴ തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ട് . 


ഈ കാര്യാലയത്തിൽ നിന്നും സ്ഥല പരിശോധന നടത്തിയതിൽ അപേക്ഷാ വസ്ത എം.സി.റോഡിൽ നിന്നും ഏകദേശം 
25 മീ . മാറിയും , മുവാറ്റുപുഴ - പിറവം റോഡിൽ നിന്നും ഏകദേശം 60 മീ . ദൂരത്തിലും സ്ഥിതി ചെയ്യുന്നു . സർവ്വേ 386 4 - ന് ഒറ്റ 
കാറ്റഗറിയിൽ മാത്രമാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് എന്നും അപേക്ഷാ വസ്തുവിന്റെ മൂന്ന് വശങ്ങളിലും താമസവീടുകളാണ് 
ഉള്ളതെന്നും ധാരാളം താമസ വീടുകൾ ഉള്ള റസിഡൻഷ്യൽ ഏരിയയിലാണ് അപേക്ഷാ വസ്ത ഉൾപ്പെടുന്നത് എന്നും 
" Residential plot with Cor./Mun./Pan . Road access " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ന്യായവില തിട്ടപ്പെടുത്തേണ്ടതാണ് എന്നും 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . 


മേൽ സാഹചര്യത്തിൽ 1959 - ലെ കേരള മുദ്ര പത നിയമം സെക്ഷൻ 28 എ പ്രകാരവും സൂചന ( 1 ) പ്രകാരമുള്ള 
പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തിൽ 2010 - ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വന്ന പിശകിന്റെയും 
അത് മൂലമുണ്ടായ വില നിർണ്ണയവുമായി പരിഗണിച്ച് അപേക്ഷാ വസ്തുവായ മാറാടി വില്ലേജ് സർവ്വേ 386 143 - ൽ ഉൾപ്പെട്ട 4.23 
ആർ വസ്തുവിന് " Residential plot with Cor./Mun./Pan . Road access " കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 5,00,000 
( അഞ്ചു ലക്ഷം രൂപ ) പുനർ നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . നിർണ്ണയിക്കപ്പെട്ട ന്യായവില ഔദ്യോഗിക ഗസറ്റിൽ 
വിജ്ഞാപനം ചെയ്യുന്നതാണ് . 


371 


4 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 


No , A8-3047 / 20 / K.Dis . 


8th March 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 


serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in the Column ( 11 ) thereof . 


SCHEDULE 


District - Ernakulam . 

. 


Taluk — Muvattupuzha . . 

Desom — Marady . 


Village_Marady . . 


SI . 


Sy . 


Sub 


Re - Survey 


Fair 


No. 


No. 


Div . . 


Block 


Value 


No. 


Re - Survey Re - Survey Panchayath / Name of Name & Classi 
No. Sub division Municipality / Local Body / No. of fication 

Corporation Panchayath / Ward by use 
Municipality / 
Corporation 

₹ 


No. 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


386 


4A 


Municipality 


Muvattupuzha 


15 


Residential 5,00,000 


Municipality 


plot with 


Cor./Mun./Pan . . 


road access 


( 2 ) 


നമ്പർ എ8-5623 2020 / K.Dis .. 


2021 മാർച്ച് 12 . 


വിഷയം : - ന്യായവില നിർണ്ണയം -- ശ്രീ . കുഞ്ഞപ്പൻ , കയ്യാണിക്കൽ ഹൗസ് , കീരമ്പാറ എന്നയാളുടെ അപേക്ഷ 

സംബന്ധിച്ച് . 


29-9-2020 , 2-11-2020 തീയതികളിലെ എഫ്5-6377 / 20 നമ്പർ 


സൂചന :-( 1 ) കോതമംഗലം ഭൂരേഖ തഹശീൽദാരുടെ 

റിപ്പോർട്ടുകൾ . 


( 2 ) പിണ്ടിമന വില്ലേജ് ഓഫീസറുടെ 13-7-2020 - ലെ 128 20 , 4-11-2020 - ലെ 22520 എന്നീ നമ്പർ റിപ്പോർട്ടുകൾ . 


( 3 ) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ LRA3-54674 / 18 നമ്പർ പരിപത്രം . 


കോതമംഗലം താലൂക്ക് , പിണ്ടിമന വില്ലേജ് , സർവ്വേ നമ്പർ 544-1എ / 1 - ൽപ്പെട്ടതും BTR പ്രകാരം പുറമ്പോക്കായി കിടക്കുന്ന 
തുമായ 61.92 ആർ വസ്തുവിൽ നിന്നും 02.02 ആർ സ്ഥലം കോതമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 2685 / 1997 -ാം നമ്പർ 
ആധാര പ്രകാരവും 00.30 ആർ സ്ഥലം ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 277 1998 -ാം നമ്പർ ആധാര പ്രകാരവും അപേക്ഷകനായ 
ശ്രീ . കെ . പി . കുഞ്ഞപ്പൻ , കയ്യാണിക്കൽ കീരമ്പാറ പേരിൽ സിദ്ധിച്ച വസ്തു മകളുടെ പേരിലേക്ക് എഴുതി നൽകുന്നതിനായി 
രജിസ്ട്രാഫീസിൽ സമീപിച്ചപ്പോൾ ന്യായവില രജിസ്റ്ററിൽ 

രജിസ്റ്ററിൽ വില നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ , വില നിശ്ചയിക്കുന്നതിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ സൂചന ( 1 ) ( 2 ) എന്നിവ കോതമംഗലം തഹശീൽദാർ ( 

ഭൂരേഖ ) റിപ്പോർട്ട് ലഭ്യമാക്കിയിട്ടുണ്ട് . 


372 


5 


ടി സ്ഥലം ന്യായവില രജിസ്റ്റർ പ്രകാരം സർക്കാർ ഭൂമിയെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും എൽ എ -2 } 82 -ാം 
നമ്പരായി സർവ്വ 544 / 1 എ നമ്പരിൽപ്പെട്ട 13 സെന്റ് സ്ഥലം പാപ്പു വേലായുധൻ , ജൻമകുളം വീട് , കീരമ്പാറ എന്ന കക്ഷിയ്ക് 
പട്ടയം സിദ്ധിച്ചിട്ടുള്ളതും ടിയാളിൽ നിന്നും പല ആളുകൾക്കും കൈമാറി വന്ന് അപേക്ഷകന് സിദ്ധിച്ചിട്ടുള്ളതായും കാണുന്നു . 
സർവെ 544 | 1 എ - ൽപ്പെട്ട കൈവശക്കാർ ആരും തന്നെ ന്യായവില നിശ്ചയിച്ചതിനുശേഷം ആധാരം നടത്തിയിട്ടില്ലാത്തിനാൽ 
ഏകദേശം 250 മീറ്റർ കിഴക്ക് മാറി സർവ്വ 544/1 എ - ൽപ്പെട്ട 02.00 ആർ സ്ഥലത്തിന് കോതമംഗലം സബ് രജിസ്ട്രാർ 

1238 17 -ാം നമ്പർ ധനനിശ്ചയാധാരത്തിൽ ആർ ഒന്നിന് ഫെയർവാല പ്രകാരം പഞ്ചായത്ത് റോഡ് 
സാമീപ്യമുള്ളതും 

₹ 50,000 ( വർദ്ധനവില്ലാതെ ) വില നിശ്ചയിച്ചിട്ടുള്ളതുമായ വസ്ത സമാന വസ്തുവായി കണക്കാക്കി അപേക്ഷാ 
വസ്തുവിനും ഈ ന്യായവിലതന്നെ കണക്കാക്കാവുന്നതായി തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് . 


ഓഫീസിലെ 30-3-2017 - ലെ 


മേൽ സാഹചര്യത്തിൽ , 1959 - ലെ കേരള മുദ്രപ്രത നിയമം , സെക്ഷൻ 28 എ പ്രകാരവും പ്രസ്തുത നിയമത്തിൻകീഴിലുള്ള 
1995 - ലെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ) ചട്ടം 3 എന്നിവ പ്രകാരവും ടി സ്ഥലത്തിന്റെ 
ന്യായവില നിർണ്ണയിച്ച് ചട്ടം 4 പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് . ആയതിനാൽ മേൽപ്പറഞ്ഞ ചട്ടങ്ങളുടെയും 
സൂചന ( 3 ) പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തിൽ കോതമംഗലം താലൂക്ക് പിണ്ടിമന വില്ലേജ് സർവെ 544 / 13-1 - ൽപ്പെട്ട 02.32 ആർ 
വസ്തുവിന് " " Residential plot with Cor : 

/Mun./Pan . Road Access ” ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 50,000 ( വർദ്ധനവ് ഇല്ലാതെ ) 
ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ടി ന്യായവില ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതാണ് . 


FORM " A ' ' 


[ See Rule 4 ] 


NOTIFICATION 


No. A8-5623 / 2020 / K.Dis . 


12th March 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 read with Rule ( 4 ) of Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof . 


SCHEDULE 


District Ernakulam . 
Village_Pindimana . . 


Taluk Kothamangalam . 

Deso11_Pindimana . . 


Si . 


Sy . 


Sub 


Re - Sy . 


Classification FairValue 


No. 


No. Division 


Block 


Name of 
Re - Sy . Re - Sy . Panchayath / Local Body Name 
No. Sub Div . Municipality / Panchayath / 

/ / and 
No. Corporation Municipality / No. of 

/ 
Corporation Ward 


by use 


per Are 


No. 


( 3 ) 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


544 


1A - 1 


Panchayath 


Pindimana 


Nedumpara - 4 


Residential 


50,000 


plot with 


Corp./Mun./ 


Pan . road access 


( Sd . ) 


Revenue Divisional Office , 
Muvattupuzha . . 


Revenue Divisional Officer . 


373 


